Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL/ TV( N )/ 634/ 2015 -17 


GOVERNME 


രള 


ള സർക്ക 


VMENT OF 


ക്കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 ജൂൺ 9 
9th June 2015 
- 1190 ഇടവം 26 
26th Idavam 1190 
1937 ജ്യേഷ്ഠം 19 
19th Jyaishta 1937 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Police Department 


ദർഘാസ് പരസ്യം 


2 42 /2015 - ഹൈ ബാൻഡ്ഹാൻഡ് 
- ഹൈൽഡ് വി . എച്ച്. എഫ്. 

സൈറ്റ് വിത്ത് സിംഗിൾ യൂണിറ്റ് 
ബാറ്ററി ചാർജർ 30 എണ്ണം 


3, 450 


നമ്പർ എച്ച് ( സി )/ 16706 / 2015. 

2015 മേയ് 19 . 
പോലീസ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധ ന ങ്ങൾ വിതരണം ചെയ്യു ന്ന തി നുള്ള രണ്ട് ബിഡ് 
സിസ്റ്റത്തിലുള്ള ( ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും) 
മുദ്രവച്ച ടെണ്ട റു കൾ 15 - 6 - 2015 -ാം തീയതി ഉച്ചയ്ക്ക് ക് 
12 മണിക്ക് മുൻപായി ഈ ഓഫീസിൽ ലഭി ക്ക ത്ത ക്ക 
വിധത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ടെണ്ടർ നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ ആവശ്യമായ സാധനവും 
- 1 41/2015 - ഹൈ ബാൻഡ് 
വി. എച്ച്. എഫ്. റിപ്പീറ്റർ - 2 എണ്ണം 

2, 000 


- ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമനമ്പർ 1 - ന് 400 + 
5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് - 700 + 5 % വാറ്റ്. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 15 - 6 - 2015, 
3 മണി. 


പൊതുവായ നിർദ്ദേശങ്ങൾ 


1. 


കരാറുകാരൻ പ്രശസ്തമായ നിർമ്മാണ കമ്പനി 
തന്നെ ആയിരിക്കുകയോ ടെണ്ടറിലും വിൽപ്പനയിലും 
സർവ്വീസിലും പങ്കെടുക്കുവാനുള്ള നിർമ്മാണ 
കമ്പനിയുടെ സമ്മത പത്രം ഉള്ള അംഗീകൃത 
വ്യാപാരിയോ ആയിരിക്കേണ്ടതാണ്. 


2 . 


3 . 


3 . 


5 . 


ഒരു കരാറുകാരന് രണ്ടു വ്യാപാരിയേയോ/ ഉപകരണ 
നിർ മ്മാതാവിനെയോ പ്രതിനിധീകരിച്ച് ഒരു 
പത്യ്യേക ടെണ്ടറിന് വില രേഖപ്പെടുത്തുവാൻ 
പാടില്ല . 
കരാറുകാരന്/ ഉപകരണ നിർമ്മാതാവിന് വളരെ 
വിപുലമായ രീതിയിൽ പ്രവർത്തിച്ച് വരുന്ന 
സർവ്വീസ് സെന്റർ ഇന്ത്യയിൽ ഉണ്ടാകേണ്ട തും 
( പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ) സർവ്വീസ് സെന്റർ 
സംബന്ധിച്ചുള്ള വിവരങ്ങൾ ടെണ്ടർ രേഖകളുടെ 
കൂടെ സമർപ്പിക്കേണ്ടതുമാണ്. 
കരാറുകാരന് പ്രാബല്യത്തിലുള്ള സി .എസ്. റ്റി. വാറ്റ് 
രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കേണ്ടതും ആയതിന്റെ 
കോപ്പി ടെണ്ടറിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ട 
തുമാണ്. 
കരാറുകാരന് പ്രാബല്യത്തിലുള്ള പാൻ ടാക്സേഷൻ 
ഇൻഡെക്സസ് നമ്പർ എന്നിവ ഉണ്ടായിരിക്കേണ്ടതും 
ആയതിന്റെ കോപ്പി ടെണ്ടറിനോടൊപ്പം ഉള്ളടക്കം 
ചെയ്യേണ്ടതുമാണ്. 
കരാറുകാരൻ താഴെ പറയുന്ന സംഗതികളിലെ 
മാനദണ്ഡങ്ങളിലെ ഏറ്റവും കുറഞ്ഞ യോഗ്യതയെങ്കിലും 
ഉണ്ടായിരിക്കേണ്ടതും അത് സംബന്ധിച്ചുള്ള രേഖകൾ 
സമർപ്പിക്കേണ്ടതുമാണ്. 
( എ ) ടെണ്ടറിൽ പങ്കെടുക്കുന്നതിന് പ്രാബല്യ 

ത്തിലുള്ള ഉപകരണ നിർമ്മാണ കമ്പനിയുടെ 

സമ്മതപത്രം. 
( ബി ) കരാറുകാരന്റെ രജിസ്ട്രേഷൻ സ്ഥാപന 

രൂപീകരണ സർട്ടിഫിക്കറ്റ്. 
( സി ) അവസാന മൂന്നു വർഷത്തെ കരാറുകാരന്റെ 

ലാഭനഷ്ട ബാലൻസ് ഷീറ്റ് (ആഡിറ്റ് 

റിപ്പോർട്ട് ഉൾപ്പെടെ). 
( ഡി ) കരാറുകാരൻ അവസാന മൂന്നു വർഷം 

ഉപകരണ നിർമ്മാണ കമ്പനിയുടെ 
അംഗീകൃത വ്യാപാരി/ വിതരണക്കാരൻ 
ആയിരിക്കേണ്ടതാണ്. 


ടെക് നി ക്ക ൽ ബിഡും ഫി നാൻ ഷ്യൽ ബിഡും 
പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച കവറുകളിലാക്കിരണ്ടും 
കൂടി മറ്റൊരു മുദ്ര വച്ച കവറിൽ സാധ ന ത്തിന്റെ 
പേരും ടെണ്ടർ നമ്പരും എഴുതി സമർപ്പിക്കേണ്ടതാണ്. 
ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും ഒരേ 
കവറിൽ സമർപ്പിച്ചാൽ ആയത് നിരസിക്കാവുന്നതാണ്. 

ടെണ്ടർ തുറക്കുന്നത് 
ടെക്നിക്കൽ ബിഡ് ആവശ്യമായിട്ടുള്ള നിരതദ്രവ്യവും, 
സാമ്പിളു കളും ഉള്ളത് 15 - 6 - 2015 -ാം തീയതി 
വൈകുന്നേരം 3 മണിക്ക് കരാ റു കാ ര ന്റെ യോ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
താണ്. നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ അപ്പോൾ 
തന്നെ നിരസിക്കുന്നതാണ്. സാങ്കേതിക പരിശോധന 
കമ്മിറ്റിയുടെ പരിശോധനയിൽ യോഗ്യത നേടാത്ത 
ടെക്നിക്ക ൽ ബിഡു കൾ നിര സി ക്കു ന്ന താ ണ് . 
സാങ്കേതിക യോഗ്യത നേടുന്ന ടെണ്ടറു ക ളു ടെ 
ഫിനാൻഷ്യൽ ബിഡുകൾ ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി 
അറിയിച്ച ശേഷം തുറക്കുന്നതാണ്. സാങ്കേതിക 
യോഗ്യത നേടാത്ത ടെണ്ടറുകളുടെ ഫിനാൻഷ്യൽ 
ബിഡുകൾ തുറക്കാതെ തന്നെ മടക്കി നൽകുന്ന 
- താ ണ് . എല്ലാ വിലയും രേഖ പ്പെ ടു ത്തേ ണ്ട ത് 
എല്ലാത്തരം ഡ്യൂട്ടികളും നികുതികളും ഉൾപ്പെടെയായി 
രി ക്ക ണം . കസ്റ്റംസ് ഡ്യൂട്ടിഉണ്ടങ്കിൽ അത് 
പ്രത്യേകമായി എടുത്ത് പറയേണ്ടതാണ്. 
എല്ലാ കരാറുകാരും വിതരണംചെയ്യാൻ തയ്യാറായിട്ടുള്ള 
ഉപകരണം പരിശോ ധ ന യ ായി 18 - 6 - 2015 - ന് 
പകൽ 10 .30 മണിക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ 
തിരുവനന്തപുരത്ത് കൊണ്ടുവരേണ്ടതാണ്. ഉപകരണങ്ങൾ 
പരിശോധിക്കുന്നതിനായി താഴെപ്പറയുന്ന സാങ്കേതിക 
പരിശോധന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 
(1) പോലീസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ, 

എസ്. സി.ആർ. ബി . ചെയർമാൻ ( 0471 2446522 ) 
(2) പോലീസ് സൂപ്രണ്ട്( ടെലി കമ്മ്യൂണിക്കേഷൻ) - 

മെമ്പർ (0471-2446347 ) 
(3) ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്,( സി & റ്റി ) 

ടെലി കമ്മ്യൂണിക്കേഷൻ മെമ്പർ (0471 -2445828) 
ടെണ്ടർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങളുടെ 
സ് പെസി ഫി ക്കേ ഷൻ സംബ ന്ധിച്ചുള്ള ഏത് 
വ്യക്തതയും സംശയങ്ങളും ദൂരീകരിക്കുന്നതിന് 
മുകളിൽ പറഞ്ഞ കമ്മറ്റിയിലെ ഉദ്യോഗസ്ഥരോട് 
ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. 
പങ്കെടു ക്കാൻ ഉദ്ദേ ശി ക്കുന്ന കരാ റു കാർക്ക് 
www.keralapolice .gov.in എന്ന വെബ് സൈറ്റ് 
വിലാസത്തിൽ നിന്നും ടെൻഡർ ഫോറം ഡൗൺലോഡ് 
ചെയ്യാവുന്നതും ആയതിന് നിർദ്ദേശിച്ചിട്ടുളള വില 
ഡിമാന്റ് ഡാഫ് റ്റാ യി ടെൻ ഡ റി നോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതുമാണ്. 
നിരതദ്രവ്യം: - ടെൻഡറിനോടൊപ്പം നിരതദ്രവ്യം 
ഹാജരാക്കേണ്ടതാണ്. നിരതദ്രവ്യം ക്രോസ് ചെയ്ത 
ബാങ്ക് ഡാറ്റായോ/ ട്രഷറി സേവിംഗ്സ് ഡെപ്പോസി 
റ്റായോ/ ഗവൺമെന്റ് പ്രോമിസറി നോട്ടായോ ബാങ്ക് 
ഗ്യാരന്റിയായോ/ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്ക 
റ്റായോ സമർപ്പിക്കാ വു ന്ന താ ണ് . നിര തദവ്യം 
പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ- 1, 


- 5 . 


( ഇ ) 


കരാറുകാരൻ/ നിർമ്മാണ കമ്പനി വാറന്റി 
സർട്ടിഫിക്കറ്റ് ബില്ലിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. 


നിബന്ധനകൾ 


- 6 . 


ടെണ്ടർ അയയ്ക്കുന്നസാധനത്തിന്റെ പേരും ടെണ്ടർ 
നമ്പരും രേഖപ്പെടുത്തി സ്റ്റേറ്റ് പോലീസ് ചീഫ്, 
പോലീസ് ഹെഡ്ക്വാർട്ടേ ഴ് സ് , വഴു ത ക്കാ ട്, 
തിരുവനന്തപുരം-695 010 , കേരള എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതല്ല. 


| 15 . 


9 . 


പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം പേർക്ക് മാറാ 

പരി ശോ ധനാ കമ്മിറ്റിയെ അതിനു പക ര മാ യി 
വുന്ന വിധ ത്തിൽ ഹാജ രാ ക്കേ ണ്ടതും അ ത് 

സാധനം സംബന്ധിച്ചു ഉള്ള ഡോക്യുമെന്ററി/ പവർ 
തെളിയിക്കുന്നതിനുള്ള രേഖകൾ ടെൻഡറിനോടൊപ്പം 

പോയിന്റ് പ്രസന്റേഷൻ/ സിഡികൾ/ സ്കെയിൽ 

മോഡലുകൾ/ വീഡിയോകൾ/ സ്ളയിഡ് ഷോ എന്നിവ 
ഹാജരാക്കേണ്ടതുമാണ്. 

കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതാണ്. 
7 . പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന കരാറുകാർ ഇൻസ്റ്റലേഷൻ 

13 . പോലീസ് ഡിപ്പാർട്ട് മെന്റ് ഓരോ വ്യക്തിക്കും 
ചാർജ്ജ് ( സാങ്കേതിക ഉപകരണത്തിൽ) , ഓഫീസർ 

പ്രത്യേകം ഇതുസംബന്ധിച്ചുള്ള വിവരങ്ങൾ ആശയ 
മാരുടെ ട്രെയിനിംഗ് മൂന്നുവർഷത്തേക്കെങ്കിലും ഉളള 

വിനിമയം നടത്താൻ ബാധ്യസ്ഥരല്ല . വില രേഖപ്പെ 
ഓൺസൈറ്റ് വാറണ്ടി സംബ ന്ധിച്ചു ഉള്ള വിവരം 

ടുത്തുന്നത് 30 - 8- 2015 വരെ മാറാതെ പ്രാബല്യത്തിൽ 
ടെൻഡറിൽ ഉൾപ്പെടു ത്ത ണം . അതി നു ശേഷം 

വേണ്ടതുമായിരിക്കണം. 
അടുത്ത മൂന്നു വർഷ ത്ത ക്കു ളള എ . എം . സി / | 14. സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഏതൊരു ടെൻഡറും 
എ . റ്റി .എസ് ചാർജ്ജ് സംബന്ധിച്ചു ഉള്ള വിവരവും 

യാതൊരു കാരണവും കൂടാതെ നിരസിക്കുവാനുള 
നിശ്ചയമായും ടെൻഡറിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 

അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 
്പെസിഫിക്കേ ഷനും സാധ ന ങ്ങ ളുടെ ലിസ്റ്റും 

ഇത് സംബന്ധിച്ചുള്ള എന്ത് സംശയങ്ങളും പോലീസ് 
സംബ ന്ധിച്ചു ളള വിവ ര ങ്ങ ൾ പോലീസ് 

അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ( ഫോൺ നമ്പർ 

0471 - 2726945) അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ട്, 
ഹെഡ്ക്വാർട്ടേഴ്സിൽനിന്നും ഓഫീസ് സമയത്തോ 

(എച്ച് ആന്റ് മോഡ് ബാഞ്ച്) ( 0471 - 2721547 - 1265 ) 
പോലീസ് വെബ്സൈറ്റിൽ നിന്നോ അറിയാൻ കഴിയു 

പി .എച്ച്. ക്യു എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്. 
ന്ന താ ണ്. സ്ഥാപ ന ങ്ങ ൾ ഉപ ക ര ണ ങ്ങ ളുടെ 
സ്പെസിഫിക്കേഷൻ, ബാഷർ, നിർമ്മാതാവ് ടെസ്റ്റ് 

- NB : - ഡെമോൺസ്ട്രേഷൻ 18 -6 - 2015 -ാം തീയതി 10 . 30 മണിക്ക് 
റിപ്പോർട്ട് ( ഗവൺമെന്റ് ലബോറട്ടറി/ ഏജൻസി) കേരള 

പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. 
ത്തിലുള്ള സാങ്കേതിക സഹായ ശ്യംഖല എന്നിവയെ 
പറ്റിയുള്ള വിവരങ്ങളും കരാറിനോടൊപ്പം സമർപ്പിക്കേണ്ട No . H6 ( C )- 16706/2015 . 

19th May 2015. 
താണ്. മേൽപ്പറഞ്ഞ സംഗതികൾ ഇല്ലാത്ത ടെൻഡുകൾ 

Sealed tenders are invited with samples under two 
നിരസിക്കുന്നതാണ്. പ്രത്യേക കവറിലും ടെൻഡർ 

- bid systems ( Technical & Financial bid ) for the supply of 
നമ്പർ രേഖ പ്പെടു ത്താ തെ യു ളള ടെൻ ഡ റു കൾ 

the following stores so as to reach Police Headquarters, 
നിരസിക്കുന്നതാണ്. 

Kerala Thiruvananthapuram on or before 12 Noon 
ഉപക രണ നിർമ്മാണ കമ്പ നിയോ| കമ്പ നിയുടെ on 15 - 6 -2015 . 
അംഗീകൃത ഡീലറോ (കമ്പനിയുടെ സമ്മതപത്രം 

Tender No . and 
ഉൾപ്പെടെ) സമർപ്പിക്കുന്ന ടെൻഡറുകളിൽ ഉൾപ്പെട്ട 

Name of the Equipment 

EMD 
സാധനങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നതാണ്. 

| No . 
അതുപോലെ സർക്കാർ ഡിപ്പാർട്ട് മെന്റ് സ്ഥാപന 

with Approx . Quantity 

Required 
ങ്ങൾക്ക് ഇതേ സാധനം നേരത്തേ നൽകി യിട്ടു 
ണ്ടെങ്കിൽ അതു സംബന്ധിച്ചുള്ള ഇടപാടുകാരനുള്ള 

41/2015 — High Band VHF Repeater 
സംതൃപ്തി ( വാങ്ങൽ/ ഇൻസ്റ്റലേഷൻ തുടങ്ങിയവ 

2 Nos. 

2 , 000 
ഉൾപ്പെടെ) രേഖപ്പെടുത്തുന്ന സാക്ഷിപത്രം കൂടി 

2 42 /2015 — High Band Handheld 
സമർപ്പിക്കേണ്ടതാണ്. 

VHF Set with Single unit Battery 
10 . വിദേശ ഉപ ക ര ണ ങ്ങൾ സംബ ന്ധിച്ച് ഇന്ത്യൻ 

charger - 30 Nos. 

3, 450 
കറൻസിയുടെ വില കൂടി രേഖപ്പെടുത്തണം സാധനം 
വിതരണം ചെയ്യുന്നതിന് ലെറ്റർ ഓഫ് ക്രഡിറ്റ് 

Cost of tender form - 400 + 5 % VAT for Sl. No. 1 and 
തുറക്കേണ്ടാത്തവർക്ക് പരിഗണന നൽകുന്നതാണ്. 700 + 5 % VAT for Sl. No . 2 . 
മുൻകൂർ പണം ആവശ്യമുള്ളവർ അതുസംബന്ധിച്ചുള്ള 
വിശദാംശങ്ങൾ ടെൻഡറിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 

GENERAL 
എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഇതു 

The Bidder should be a reputed Original 
അനുവദിക്കാറുളളൂ . 

Equipment Manufacturers (OEM ) or authorized 
അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ തെരഞ്ഞെടുത്ത 

dealer of OEM , who is having an Authorization 
കരാറുകാർ ഒട്ടുംതന്നെ സമയം നഷ്ടപ്പെടുത്താതെ 

Certificate from the OEM to participate in the 
കഴിയുമെങ്കിൽ ഒരുമാസത്തിനുളളിൽ സാധനം 

tender at Kerala Police and Certificate from the 
നൽകേണ്ടതാണ്. 

OEM for sales and service . 
സാമ്പിളുകൾ ആവശ്യപ്പെടുന്നപക്ഷം സൗജന്യമായി 

2 . One bidder cannot represent two suppliers/OEMs 
സമർപ്പിക്കേണ്ടതും സാധനങ്ങൾ എത്തിച്ചശേഷം 

or quotes on their behalf in a particular tender. 
മടക്കി നൽകുന്നതുമാണ്. സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട 

The OEM /Bidder should have a well equipped 
സാങ്കേതിക ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ 

service centre functioning in India to cater to 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും നടത്തേ 

immediately after sales requirement; copy of 
ണ്ടതും അതിനു തയ്യാറായി വരേണ്ടതുമാണ്. ലൈവ് 

Service Centre details must be enclosed along 
ഡെമോൺസ്ട്രേഷൻ നൽകാൻ കഴിയാത്ത സ്ഥാപന 

with tender document. (Preferably bidder should 
ങ്ങൾ അതിന്റെ കാര്യ വി വ ര ങ്ങ ൾ സാങ്കേ തിക 

have a Service Centre in South India ). 


11 . 


ധ 


4 . 


5 . 


4 . 


the concerned suppliers. Unopened financial bids 
of the technically disqualified bidders shall be 
returned to them . All prices quoted should be 
inclusive of all levies and taxes . Customs duty if 
any should be mentioned specifically . 
All the tenderers who quote for the supply of 
above equipments are required to be ready for 
demonstration to be held in Conference Hall of 
the Police Headquarters, Thiruvananthapuram on 
18 -6 - 2015 at 10 . 30 a . m . The Technical Evaluation 
Committee will be consisting of the following 
officials : 


6 . 


The Bidder should have valid CST/VAT 
registration . Copy of CST /VAT registration 
certificate should be enclosed along with the 
tender. 
The Bidder should have valid PAN / Taxation 
Index Number . Copy of PAN / Taxation Index 
Number allocation letter should be enclosed 
along with the tender. 
The Bidder must fulfil the following minimum 
qualification criteria to prove the techno 
commercial competence and submit the 
documents in support thereof: 
(a ) Valid Authorization letter from the OEM to 

attend this particular tender. 
(b ) Certificate of Registration / Incorporation 

Certificate of the Bidder. 
(c) Last 3 year s financial status of the Bidder s/ 

P & L and Balance Sheet/audit report of last 

3 years . 
(d ) The bidder (authorized dealer/distributor) 

should have the dealership / distributionship 
for at least 3 (three ) continuous consecutive 

years with the OEM . 
( e) The Bidder has to submit a Warranty 

Certificate along with invoices . 


(i) Additional Director General of Police , 

SCRB — Chairman (Phone : 0471- 2446522 ). 
(i ) Superintendent of Police , Telecommunications 

Member (Phone : 0471-2446347 ). 
(iii) Deputy Superintendent of Police ( C & T), 

Telecommunications — Member (Phone: 0471 
2445828 ) 


CONDITIONS 


S 


The tenders should be superscribed with tender 
number and name of the store articles and 
addressed to the State Police Chief, State 
Police Headquarters , Vellayambalam , 
Thiruvananthapuram -695 010 , Kerala . Late tenders 
will not be accepted . 
The tenders should be submitted in two separate 
parts containing Technical and Financial bids in 
separate sealed envelops clearly superscribed and 
should be put together in a large envelope, all 
envelopes sealed and superscribed with “ Tender 
No. and Name of item ” . If any offer contains 
technical bids and financial bids together in one 
envelope, such offers shall be rejected outright. 
Opening of Tenders : — Technical bids of the 
offers received with requisite EMD or bid security 
with samples will be opened on 
15 -6 - 2015 at 3 p . m . in the presence of the 
representatives of the firms who may be present 
at that time. All tenders received without EMD 
will be rejected , outright. The technical bids will 
be evaluated by a Technical Evaluation 
Committee and those that do not conform to the 
specifications will be rejected . The financial bids 
of the technically qualified tenderers only will be 
considered for opening at a later date . The date 
for opening of financial bids will be intimated to 


Any clarification /doubts regarding the 
specification or related matters pertaining to the 
items tendered may be freely got cleared through 
the officers included in the above committee by 
contacting them in the numbers shown against 
their names above . 
Intending tenderers may , on application to the 
State Police Chief, Kerala obtain requisite tender 
forms on which the tenders should be submitted 
or download the tender forms from the Kerala 
Police website: www .keralapolice. gov .in . The 
tenderers who download forms should submit 
the required tender value as a Demand Draft 
along with the tender. 
Earnest Money Deposit (EMD ) should be 
furnished along with the tender. EMD may be 
submitted either in crossed Bank Drafts / Treasury 
Savings Bank Deposits/Government Promissory 
Notes/Bank Guarantee or National Saving 
Certificates drawn in favour of Assistant 
Inspector General of Police , Police Headquarters , 
Thiruvananthapuram - 10 . The name of the firm 
and tender number should be mentioned in the 
reverse side of the EMD and tender cost. Firms 
which are exempted from furnishing EMD should 
produce a copy of relevant authorized document 
for verification . Without EMD , the tenders will be 
rejected . 
Intending tenderers also shall include charges for 
installation (of technical items), training of 
officers and on - site support for atleast for 
3 years as warranty. The charges for A . M . C / 
A . T. S . for a period of 3 years thereafter may be 
incorporated in the tenders separately . 


7 . 


8. 


15 . 


For any further clarification please contact AIG 
(Ph: 0471 2726945 ) or Senior Superintendent ‘ H ’ 
and ‘Mod Division (Ph: 0471 2721547 - 1265 ), PHQ . 


NB : — The demonstration of equipments is fixed on 

18 -6 -2015 at 10 .30 a . m . at Police Headquarters, 
Thiruvananthapuram . 


Police Headquarters, 

(Sd .) 
Kerala , Thiruvananthapuram . For State Police Chief, Kerala . 


Specifications and list of items of each tender 
shall be obtainable from Police Headquarters 
during working hours of Police Headquarters or 
from the Police website as mentioned above. The 
firms should also furnish the detailed 
specifications, make , brochures, Test Report from 
Govt. Laboratories/Agencies (wherever possible ) 
technical support network in Kerala etc . of the 
equipments along with the tenders . The tenders 
without detailed specifications of quoted items, 
Brochures , make etc . are liable to be rejcted 
forthwith . The tenders without separate envelope 
and without superscribing the tender number 
etc . may be rejected . 
Preference will be given to the products 
submitted by the manufacturer or their 
authorised dealers having authorisation from the 
original equipment manufacturer . Similarly 
preference will be given to the tenderers having 
experience of supplying similar/ same items to 
Govt. Departments or Organisations, for which 
the tenderer has to produce proof of purchase / 
installation /satisfaction of the customer . 
In the case of Foreign Equipments , the rates are 
to be quoted in Indian Rupees also . Preference 
will be given to those who are ready to supply 
the item without opening Letter of Credit. 
Ordinarily, no advance payment will be made for 
procuring any of the above items. In case , 
advance payment has to be made , a clear case 
has to be made out by the tenderer. However 
this will be only in extraordinary circumstances . 
As the items are urgently required , the selected 
bidder will have to supply the item without loss 
of time, preferably within one month . 
Samples will have to be submitted free of cost 
whenever necessary , which would be returned 
only after the supply is effected . The firms should 
be ready to show live demonstration of technical 
equipments at their own risk and cost during 
technical evaluation . In the event of firms not 
able to show live demonstration , they need to 
convince the Technical Evaluation Committee 
about such inability and resort to documentary / 
power point presentation with original product 
brochures /CDs/ scale models/videos/ slide shows 
etc . to the utmost satisfaction of the Technical 
Evaluation Committee. 
Police Department is not liable to send any 
individual communication . Police Department is 
not responsible to return the samples after 
verification . The rates quoted should be valid and 
firm till 30 -8 -2015 . 
The State Police Chief is empowered to reject 
any tender without assigning any reason . 


11. 


14. 


